Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 9 





MMA O a, 9th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 മകരം 27 6 
Vol. X Thiruvananthapuram, 27th Makaram 1196 No. 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1039 





(43) 


നമ്പര്‍ ജെ2-11078/2019. 2020 ഒക്ടോബര്‍ 10. 


വടകര താലൂക്കില്‍ എടച്ചേരി വില്ലേജില്‍ എടച്ചേരി 
ദേശത്ത്‌ അബ്ദുള്ള ഹാജി, വണ്ണത്താം വീട്ടില്‍ ഹൌസ്‌, 
എടച്ചേരി പി. ഒ. എന്നയാള്‍ 4-10-1998-90 തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങള്‍ വാങ്ങിക്കാന്‍ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുമുണ്ടെന്നും കാണിച്ചുകൊണ്ട്‌ 
മകള്‍ റാബിയ സമര്‍പ്പിച്ച അപേക്ഷയില്‍ എടച്ചേരി വില്ലേജ്‌ 
ആഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 


പേരെഴുതിയവരാണ്‌ അവകാശികള്‍ എന്നു കണ്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആയിഷ ഭാര്യ 67 
2 സുലൈഖ മകള്‍ 52 
3 റാബിയ [ഴി 42 
4 ഹൈറുന്നിസ ss 37 
5 റജിന 32 


മേല്‍ ചേര്‍ത്തവരെ AIMo കാണിച്ചുകൊണ്ട്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം കേരള 
ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 ദിവസത്തിനുള്ളില്‍ 
വടകര തഹശീല്‍ദാരെ നേരില്‍കണ്ടു ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞതോ 


തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(44) 


നമ്പര്‍ ജെ2-177/2021. 2021 ജനുവരി 16. 


വടകര താലൂക്കില്‍ കുന്നുമ്മല്‍ വില്ലേജില്‍ കുന്നുമ്മല്‍ 
ദേശത്ത്‌ കുഞ്ഞമ്മദ്‌, തെക്കേപുത്തന്‍പുരയില്‍, പാതിരിപ്പറ്റ, 
കുന്നുമ്മല്‍ എന്നയാള്‍ 28-10-2018-90 തീയതി മരണപ്പെട്ടു 
പോയെന്നും പരേതന്റെ അവകാശങ്ങള്‍ വാങ്ങിക്കാന്‍ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുമുണ്ടെന്നും കാണിച്ചുകൊണ്ട്‌ 
മകന്‍ സാദ്ദിഖ്‌ സമര്‍പ്പിച്ച അപേക്ഷയില്‍ കുന്നുമ്മല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പേരെഴുതിയവരാണ്‌ അവകാശികള്‍ എന്നു കണ്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മറിയം ഭാര്യ 68 
2 അബ്ദുള്ള മകന്‍ 50 


3 അബ്ദുള്‍ റഹിം 47 


4 ഷൌക്കത്തലി 43 
5 അന്‍വര്‍ അലി 40 
6 സാദ്ദിഖ 38 


7 ഇസ്‌ ഹാഖ്‌ അലി 35 


181 


മേല്‍ ചേര്‍ത്തവരെ AIMo കാണിച്ചുകൊണ്ട്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെജ്കില്‍ ആയത്‌ ഈ പരസ്യം കേരള 
ഗസ്റ്റില്‍ പ്രസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 ദിവസത്തിനുള്ളില്‍ 


വടകര തഹശീല്‍ദാരെ നേരില്‍കണ്ടു ബോധിപ്പിക്കേണ്ടതാണ്‌. 


അവധി കഴിഞ്ഞതോ തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
വടകര. തഹശീല്‍ദാര്‍. 


Quilandy Taluk 
പരസ്യം 


() 


നമ്പര്‍ 2213-7385/ 2020. 2020 ഒക്ടോബര്‍ 13. 


കൊയിലാണ്ടി താലൂക്കില്‍ ബാലുശ്ശേരി വില്ലേജില്‍ 


എരമംഗലം ദേശത്ത്‌ രതിവിരരകമന്‍ നമ്പുതിരി s/o 


ര്രിവിര്രമന്‍ നമ്പൂതിരി എന്നയാള്‍ 23-4-2014-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. പരേതന്റെ അവകാശികളെ കാണിക്കുന്ന 
സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 


രവി വര്‍മ്മ, കെ. 


ആര്‍. ; 


എടത്തില്‍കണ്ടി വീട്‌, എരമംഗലം പി. ഒ. എന്നയാള്‍ ഈ 


ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണം 


നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ താഴെ 
പറയുന്നവരാണെന്നറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അംബാദേവി, ആര്‍. കെ. ഭാര്യ 72 
2 രവിവര്‍മ്മ, ആര്‍. കെ. മകന്‍ 52 


3 ജയവര്‍മ്മ, ആര്‍. കെ. 49 


മുകളില്‍ പറഞ്ഞവരെ മാഠ്രതം കക്ഷി ചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ രപസിദ്ധീകരിച്ച തീയതി മുതല്‍ 30 
ദിവസത്തിനുള്ളില്‍ ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1040 





(2) 


നമ്പര്‍ 2213-7386 /2020. 2020 ഒക്ടോബര്‍ 13. 


കൊയിലാണ്ടി താലൂക്കില്‍ അവിടനല്ലൂര്‍ വില്ലേജില്‍ 
വാകയാട്‌ ദേശത്ത്‌ ജാനകി d/o കൃഷ്ണന്‍ എന്നവര്‍ 
2-6-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. പരേതയുടെ 
അവകാശികളെ കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
അരുണ്‍ലാല്‍, എം. ജെ., സ്മൃതി വീട്‌, വാകയാട്‌ പി. ഒ. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികള്‍ താഴെ 
പറയുന്നവരാണെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മാധവന്‍, സി. ഭര്‍ത്താവ്‌ 78 
2 മണിലാല്‍, എം. ജെ. മകന്‍ 45 


3 അരുണ്‍ലാല്‍, എം. ജെ. 40 


2 


മൂകളില്‍ പറഞ്ഞവരെ AIGDo കക്ഷി ചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മൂതല്‍ 
ദിവസത്തിനുള്ളില്‍ ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 


.പസിദ്ധീകരിച്ച തീയതി 30 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ജിദ-5433/2020. 2020 ഒക്ടോബര്‍ 12. 


കൊയിലാണ്ടി 
പുളിയഞ്ചേരി ദേശത്ത്‌ കല്ല്യാണി d/o കൊറുമ്പന്‍ എന്നവര്‍ 


താലൂക്കില്‍ വിയ്യൂര്‍ വില്ലേജില്‍ 


20-8-2017-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. പരേതയുടെ 
അവകാശികളെ കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
ബാബു, എം. Od, മുണ്ട്യാടിക്കുനി, പൂളിയഞ്ചേരി എന്നയാള്‍ 
ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ പരേതയുടെ അവകാശികള്‍ താഴെ 


പറയുന്നവരാണെന്നറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബാബു, എം. കെ. മകന്‍ 54 
2 ച്ചര്രന്‍, എം. കെ. [ഴി 51 
3 അശോകന്‍, എം. കെ. 5 48 
4 രാമകൃഷ്ണന്‍, എം. കെ. 1 43 
5 മിനി മരണപ്പെട്ട മകള്‍ 
ദേവകിയുടെ മകള്‍ 39 
6 സ്മിത 37 


മമ മമ 


മൂകളില്‍ പറഞ്ഞവരെ AIDo കക്ഷി ചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മൂതല്‍ 
ദിവസത്തിനുള്ളില്‍ ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 


.പസിദ്ധീകരിച്ച തീയതി 30 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


182 


(4) 


നമ്പര്‍ 2212-7276/2020. 2020 ഒക്ടോബര്‍ 10. 


കൊയി ലാണ്ടി താലൂക്കില്‍ നൊച്ചാട്‌ വില്ലേജില്‍ 
കല്പത്തുൂര്‍ ദേശത്ത്‌ ചെക്കോട്ടി s/o രാമന്‍ എന്നയാള്‍ 
16 -8-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. പരേതന്റെ 
അവകാശികളെ കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
നാരായണി, ഇല്ലത്ത്‌ മീത്തല്‍, കല്പത്തൂര്‍ പി. ഒ. എന്നവര്‍ 
ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണം 


നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ താഴെ 
പറയുന്നവരാണെന്നറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നാരായണി ഭാര്യ 69 
2 ഉഷ മകള്‍ 48 
3 റീന 46 


മമ 


മുകളില്‍ പറഞ്ഞവരെ മാഠ്രതം കക്ഷി ചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മൂതല്‍ 
ദിവസത്തിനുള്ളില്‍ ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 


.പസിദ്ധീകരിച്ച തീയതി 30 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (പ്പ) 


കൊയിലാണ്ടി. തഹശീൽദാർ. 


തിരുത്തല്‍ പരസ്യം 


() 





നമ്പര്‍ ജി3-21254/2018. 2020 ഡിസംബര്‍ 24. 


26 -2-2019-ാം തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 9, 
(വാല്യം 8, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 2226, ക്രമ നമ്പര്‍ (11) ആയി 
പ്രസിദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസൃത്തില്‍ അപേക്ഷകന്റെ 
പേര്‌ “അര്‍ഷാദ്‌, കെ. പി.” എന്നത്‌ “അര്‍ഷാദ്‌, കെ. സി.” 
എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(2) 


നമ്പര്‍ 213-5149 /2020. 2020 ഡിസംബര്‍ 21. 


13-10-2020-90 തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 40, 
(വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 7059, ക്രമ നമ്പര്‍ (19) ആയി 
പ്രസിദ്ധീകരിച്ചു മേല്‍ നമ്പര്‍ പരസ്യത്തില്‍ അവകാശികളില്‍ 
[A നമ്പര്‍ 2 “ജയരാജന്‍, മകന്‍, 35 വയസ്‌ ' എന്നത്‌ 
“ജയരാമന്‍, മകന്‍, 35 വയസ്‌ ' എന്നും (കമ നമ്പര്‍ 3 
“രാമേശ്‌ ചാലില്‍, മകന്‍, 31 വയസ്‌.” എന്നത്‌ “രമേശ്‌ ചാലില്‍, 
മകന്‍, 31 വയസ്‌” എന്നു കൂടി തിരുത്തി വായിക്കേണ്ടതാണ്‌. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 


കൊയിലാണ്ടി. തഹശീല്‍ദാര്‍. 


